Kerala Gazette No. 12 dated 24th March 2009. 
PART I 


Section ii 


VERNMENT 


കേരള സർക്കാർ 
നിയമ ( നിയമനിർമ്മാണം- സി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 13720 / ലെഗ്. സി3 / 2008/ നിയമം. 


2008 ഒക്റ്റോബർ 24 . 
- തിരുവനന്തപുരം, 

1930 കാർത്തിക 2. 


കേരള സംസ്ഥാന നിയമസഭയുടെതാഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധീകരിക്കുന്നു . നിയമസഭ പാസ്സാക്കിയപകാരമുള്ള 
ബില്ലിന് 2008, ഒക്ടോബർ 16 -ാം തീയതി പ്രസിഡന്റിന്റെ അനുമതിലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


വി . ജി . കുമാരി ഗിരിജ , 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


പി ജി കുമാരി ഗിരിജ 


G . 1003/ 2008 / Kannur. 


2008- ലെ 29 -ാം ആക്റ്റ് 


2008 - ലെ കേരള മെഡിക്കൽ ഉദ്യോഗസ്ഥർക്ക് ബിരുദാനന്തര 
ബിരുദ അദ്ധ്യയനകമത്തിലേക്ക് സർവ്വീസ് കോട്ട പ്രകാരമുള്ള 

- പ്രവേശനം ആക്റ്റ് 


കേരള സംസ്ഥാനത്ത് മെഡിക്കൽ ഉദ്യോഗസ്ഥർക്കിടയിൽ 
സീറ്റുകളുടെ കോട്ടയ്ക്കും സർക്കാരിൻകീഴിലുള്ള അവരുടെ 
സേവനം പരിഗണിച്ച് സർവ്വീസ് കോട്ടയിൻകീഴിൽ മെഡിക്കൽ 
കോളേജുകളിലുള്ള വിവിധ ബിരുദാനന്തര ബിരുദ അദ്ധ്യയന 
ക്രമത്തിലേക്ക് പ്രവേശനത്തിനായുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കും 
അതിനോടനുബന്ധിച്ചതോ ആനുഷംഗികമായതോ ആയ മറ്റു 
കാര്യങ്ങൾക്കും വേണ്ടി വ്യവസ്ഥ ചെയ്യുന്നതിനുള്ള ഉള്ള 

- ഒരു 
ആക്റ്റ് 


പീഠിക - കേരള സംസ്ഥാ നത്ത് മെഡിക്കൽ ഉദ്യോഗ സ്ഥർക്കിട യിൽ 
സീറ്റുകളുടെ കോട്ടയ്ക്കും സർക്കാരിൻകീഴിലുള്ള അവരുടെ സേവനം പരിഗണിച്ച് സർവ്വീസ് 
ക്വാട്ടയിൻകീഴിൽ മെഡിക്കൽ കോളേജുകളിലുള്ള വിവിധ ബിരുദാനന്തര ബിരുദ 
അദ്ധ്യയനക്രമത്തിലേക്ക് പ്രവേശനത്തിനായുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കും വേണ്ടി 
വ്യവസ്ഥ ചെയ്യേണ്ടത്യുക്തമായിരിക്കുകയാൽ; 

- ഭാരത റിപ്പബ്ലിക്കിന്റെ അൻപത്തിയൊൻപതാം സംവൽസരത്തിൽതാഴെപ്പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു - 


-- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ആക്റ്റിന് 2008 - ലെ കേരള മെഡിക്കൽ 
ഉദ്യോഗസ്ഥർക്ക് ബിരുദാനന്തര ബിരുദ അദ്ധ്യയന ക്രമത്തിലേക്ക് സർവ്വീസ് ക്വാട്ട പ്രകാര 
മുള്ള പ്രവേശനം ആക്റ്റ്എന്ന് പേര് പറയാം. 

- ( 2 ) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2 . നിർവ്വചനങ്ങൾ. ഈ ആക്റ്റിൽ, സന്ദർഭം മറ്റു വിധത്തിൽ ആവശ്യപ്പെടാത്ത 
പക്ഷം, 


( എ ) “ദുർഘടമായ ഗ്രാമപ്രദേശ സേവനം ” എന്നാൽ “ദുർഘടമായ ഗ്രാമപ്രദേശ 
മായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഗ്രാമപ്രദേശത്തിൽ ഒരു മെഡിക്കൽഉദ്യോഗസ്ഥൻ 
അനുഷ്ഠിച്ച സേവനംഎന്നർത്ഥമാകുന്നു; 


( ബി ) “ സർക്കാർ ” എന്നാൽ കേരള സർക്കാർ എന്നർത്ഥമാകുന്നു ; 

( സി ) “ വകുപ്പ്തലവൻ” എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ മെഡിക്കൽ വിദ്യാ 
ഭ്യാസ ഡയറക്ടറോ, ഹെൽത്ത് സർവ്വീസസ്സ് ഡയറക്ടറോ, ഇൻഷ്വറൻസ് മെഡിക്കൽ സർവ്വീ 
സസ്സിന്റെ ഡയറക്ടറോ, കേരള സംസ്ഥാനത്തിന്റെ മുനിസിപ്പൽ ഭരണ ഡയറക്ടറോ, അതതു 
സംഗതിപോലെ, ആരുടെ നിയന്ത്രണത്തിലാണോ ഒരു മെഡിക്കൽ ഓഫീസർ സേവനം 
അനുഷ്ഠിക്കുന്നത്, ആ ഉദ്യോഗസ്ഥൻഎന്നർത്ഥമാകുന്നു ; 

- ( ഡി ) “ മെഡിക്കൽ ഉദ്യോഗസ്ഥൻ എന്നാൽ ഒരു വകുപ്പ്തലവന്റെ നിയന്ത്രണ 
ത്തിൻ കീഴിൽ സേവനം അനുഷ്ഠിക്കുന്ന എം . ബി. ബി . എസ്. യോഗ്യതയുള്ള ഒരു 
ഡോക്ടർഎന്നർത്ഥമാകുന്നതും, അതിൽ ഒരു ലക്ചറർ അല്ലെങ്കിൽ സർക്കാർ വിനിർദ്ദേശി 
ക്കാവുന്ന ഒരു വ്യത്യസ്ത ഉദ്യോഗപ്പേരിലുള്ള മറ്റ് ഏതെങ്കിലും ഡോക്ടർ ഉൾപ്പെടു 
ന്നതുമാകുന്നു ; 

- ( ഇ ) “ ബിരുദാനന്തര ബിരുദ അദ്ധ്യയനക്രമം എന്നാൽ പ്രോസ്പെക്ടസിൽ പ്രഖ്യാ 
പിച്ചിട്ടുള്ളതു പോലെ എം . ബി. ബി . എസ്.- നു ശേഷം ഒരു ബിരുദ അദ്ധ്യയനക്രമമോ 
അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ അദ്ധ്യയന ക്രമമോ ആയ അദ്ധ്യയന ക്രമത്തിലെ പഠനം എന്നർത്ഥ 
മാകുന്നു ; 

- (എഫ്) “ ബിരുദാനന്തര ബിരുദ അദ്ധ്യയനക്രമ തെരഞ്ഞെടുപ്പ് സമിതി ” എന്നാൽ 
4 -ാം വകുപ്പ് പ്രകാരം രൂപവൽക്കരിച്ച സമിതി എന്നർത്ഥമാകുന്നു ; 

( ജി ) “ നിർണ്ണയിക്കപ്പെട്ട” എന്നാൽ ഈ ആക്റ്റിൻ കീഴിൽ ഉണ്ടാക്കപ്പെട്ട 
ചട്ടങ്ങളാൽ നിർണ്ണയിക്കപ്പെട്ടത്എന്നർത്ഥമാകുന്നു ; 

- (എച്ച്) “ പ്രോസ്പെക്ടസ്” ബിരുദാനന്തര ബിരുദ അദ്ധ്യയനക്രമത്തിലെ പ്രവേശ 
നത്തിനുവേണ്ടി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ എല്ലാ 
വർഷവും പുറപ്പെടുവിക്കുന്ന പ്രോസ്പെക്ടസ്എന്നർത്ഥമാകുന്നു ; 

- ( ഐ ) "“ ഗ്രാമപ്രദേശ സേവനം” എന്നാൽ സർക്കാർ ഗ്രാമപ്രദേശമായി പ്രഖ്യാപിച്ച 
ഒരു പ്രദേശത്ത് ഒരു മെഡിക്കൽഉദ്യോഗസ്ഥൻഅനുഷ്ഠിച്ച സേവനം എന്നർത്ഥമാകുന്നു ; 


( ജെ ) “ സേവനം ” എന്നാൽ നിർണ്ണയിക്കപ്പെടാവുന്ന അങ്ങനെയുള്ള കാലയളവി 
ലേക്ക് സർക്കാരിന്റെ കീഴിൽ മെഡിക്കൽഉദ്യോഗസ്ഥൻഅനുഷ്ഠിച്ച സേവനം എന്നർത്ഥ 
മാകുന്നു; 

( കെ ) “ സർവ്വീസ് കോട്ട ” എന്നാൽ സംസ്ഥാന സർവ്വീസിലുള്ള മെഡിക്കൽ 
ഉദ്യോഗസ്ഥർക്ക് ഒരു ബിരുദാനന്തര ബിരുദ അദ്ധ്യയന ക്രമത്തിലെ പഠനത്തിനായുള്ള 
പ്രവേശനത്തിനുവേണ്ടി നിർണ്ണയിക്കപ്പെടാവുന്ന അങ്ങനെയുള്ള നിബന്ധനകളോടും 
ഉപാധികളോടും കൂടി കാലാകാലങ്ങളിൽ അനുവദിച്ചിട്ടുള്ള സീറ്റുകളുടെഎണ്ണം എന്നർത്ഥ 
മാകുന്നു ; 

(എൽ) “ സംസ്ഥാനം ”എന്നാൽ കേരള സംസ്ഥാനം എന്നർത്ഥമാകുന്നു ; 


- 3. സർവ്വീസ് കോട്ട പ്രകാരം ബിരുദാനന്തര ബിരുദ അദ്ധ്യയനക്രമത്തിലേക്ക് പ്രവേ 
ശനത്തിനായി മെഡിക്കൽ ഉദ്യോഗസ്ഥരുടെ തെരഞ്ഞെടുപ്പ്. - 1956 - ലെ ഇന്ത്യൻ 
മെഡിക്കൽ കൗൺസിൽ ആക്റ്റിലോ (1956- ലെ 102 -ാം കേന്ദ്ര ആക്ട്) അതിൻകീഴിലു 
ണ്ടാക്കിയ ഏതെങ്കിലും ചട്ടത്തിലോഅല്ലെങ്കിൽ റഗുലേഷനിലോഅല്ലെങ്കിൽ ഏതെങ്കിലും 
കോടതിയുടേയോ അധികാരസ്ഥാനത്തിന്റേയോ ഏതെങ്കിലും വിധിന്യായത്തിലോ, 
ഡിക്രിയിലോ അല്ലെങ്കിൽ ഉത്തരവിലോഎന്തുതന്നെ അടങ്ങിയിരുന്നാലും സംസ്ഥാനത്തെ 
മെഡിക്കൽഉദ്യോഗസ്ഥരുടെ ബിരുദാനന്തര ബിരുദ അദ്ധ്യയനകമത്തിലെ പഠനത്തിനായി 
സർവ്വീസ് ക്വാട്ട പ്രകാരമുള്ള പ്രവേശനം ഈ ആക്റ്റിലെ വ്യവസ്ഥകൾ പ്രകാരം മാത്രം 
നടത്തേണ്ടതാണ്. 


- 4. ബിരുദാനന്തര ബിരുദ അദ്ധ്യയനക്രമത്തിലേക്കുള്ള മെഡിക്കൽ തെരഞ്ഞെടുപ്പ് 
സമിതിയുടെരൂപവൽക്കരണം: - (1) സർക്കാർ, സർവ്വീസ് കോട്ടായിലുള്ള മെഡിക്കൽ 
ഉദ്യോഗസ്ഥരുടെ തെരഞ്ഞെടുപ്പ്ആവശ്യത്തിലേക്കായി ഒരു മെഡിക്കൽ ബിരുദാനന്തര 
ബിരുദ അദ്ധ്യയനക്രമം തെരഞ്ഞെടുപ്പ് സമിതി താഴെപ്പറയുന്ന എക്സ്- ഒഫിഷ്യാ അംഗ 
ങ്ങളെ ചേർത്ത്രൂപവൽക്കരിക്കേണ്ടതാണ്, അതായത്: 


- ( എ ) ഗവൺമെന്റ് സെക്രട്ടറി, ആരോഗ്യവും കുടുംബക്ഷേമവും വകുപ്പ്, കേരള 
സർക്കാർ; 


( ബി ) മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ; 
( സി ) ഹെൽത്ത് സർവ്വീസസ്സ് ഡയറക്ടർ; 
( ഡി ) മെഡിക്കൽഇൻഷ്വറൻസ് സർവ്വീസസ്സ് ഡയറക്ടർ; 
( ഇ ) മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ( എം ); 


(എഫ്) മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ( ജി ); 


- (2 ) ആരോഗ്യവും കുടുംബക്ഷേമവും വകുപ്പിന്റെ ഗവൺമെന്റ് സെക്രട്ടറി 
സമിതിയുടെ ചെയർമാനും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ കൺവീനറും 
ആയിരിക്കേണ്ടതാണ്; 

- (3) നിർണ്ണയിക്കപ്പെടാവുന്ന അങ്ങനെയുള്ള രീതിയിൽ സമിതി അവയുടെ 
ചുമതലകൾ നിർവ്വഹിക്കേണ്ടതാണ്. 

5. തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമം. - ( 1) സംസ്ഥാനത്തെ മെഡിക്കൽ 
കോളേജുകളിൽ ബിരുദാനന്തര ബിരുദ മെഡിക്കൽ അദ്ധ്യയനകമത്തിലെ പ്രവേശനത്തി 
നായി സർക്കാരിന്റെ കീഴിലുള്ള മെഡിക്കൽഉദ്യോഗസ്ഥരുടെ സേവനം പരിഗണിച്ച് സർവ്വീസ് 
കോട്ടയിൻകീഴിൽ അവരെ തെരഞ്ഞെടുക്കുന്നതിന് ഒരു അദ്ധ്യയന വർഷത്തിൽ സംസ്ഥാന 
കോട്ടയിൽ ലഭ്യമായിട്ടുള്ളആകെ സീറ്റുകളുടെനാൽപ്പതു ശതമാനത്തിൽ അധികരിക്കാത്ത 
സീറ്റുകൾ നിർണ്ണയിക്കപ്പെടാവുന്ന അങ്ങനെയുള്ള രീതിയിൽ സർക്കാരിന് മാറ്റിവയ്ക്കാ 
വുന്നതാണ്. 


- (2 ) ബിരുദാനന്തര ബിരുദ അദ്ധ്യയനകമത്തിലേക്ക് പ്രവേശനത്തിനുള്ള 
അക്കാഡമിക്ക് യോഗ്യത കുറഞ്ഞത് അൻപത് ശതമാനം മാർക്കുള്ള എം . ബി . ബി . എസ്. 
ബിരുദവും നിർണ്ണയിക്കപ്പെടാവുന്ന അങ്ങനെയുള്ളമറ്റ് യോഗ്യതകളും ആയിരിക്കേണ്ടതാണ്. 

(3) പ്രവേശനം ആരംഭിക്കുന്നതിനുമുൻപ് പ്രോസ്പെക്ടസിൽ പ്രവേശനത്തി 
നുള്ള യോഗ്യത , അദ്ധ്യയനക്രമത്തിന്റെ കാലയളവ്, അലോട്ട്മെന്റ് നൽകേണ്ടതായ ഫീസ്, 
സീറ്റുകളുടെ സംവരണംഎന്നിവയുടെവിശദവിവരങ്ങളും അങ്ങനെയുള്ളമറ്റ് വിശദാംശ 
ങ്ങളും എല്ലാ വർഷവും പ്രസിദ്ധപ്പെടുത്തേണ്ടതാണ്. 

( 4) ബിരുദാനന്തര ബിരുദ അദ്ധ്യയനകമ തെരഞ്ഞെടുപ്പ് സമിതി, മെഡിക്കൽ 
ഉദ്യോഗസ്ഥരുടെ സേവനത്തിലെ സീനിയോറിറ്റി കർശനമായി അടിസ്ഥാനപ്പെടുത്തിയും 
നിർണ്ണയിക്കപ്പെടാവുന്ന അങ്ങനെയുള്ള മറ്റ് മാനദണ്ഡങ്ങളും പാലിച്ചും തെരഞ്ഞെടുപ്പ് 
ലിസ്റ്റ്അന്തിമമാക്കേണ്ടതാണ്. 


( 5) അപേക്ഷകരുടെ അറിവിലേക്കായി ബിരുദാനന്തര ബിരുദ അദ്ധ്യയനകമ 
തെരഞ്ഞെടുപ്പ് സമിതി ( 4) -ാം ഉപവകുപ്പ് പ്രകാരം അന്തിമമാക്കിയ തെരഞ്ഞെടുപ്പ്ലിസ്റ്റ് 
പ്രസിദ്ധപ്പെടുത്തേണ്ടതാണ്. 

- 6. ഗ്രാമീണ സേവനത്തിനുള്ള വെയിറ്റേജ് - സംസ്ഥാനത്ത്“ ഗ്രാമപ്രദേശസേവനമോ” 
അല്ലെങ്കിൽ “ദുർഘടമായ ഗ്രാമപ്രദേശസേവനമോ” അതതു സംഗതിപോലെ, ഉള്ളഓരോ 
മെഡിക്കൽ ഓഫീസർക്കും നിർണ്ണയിക്കപ്പെടാവുന്ന അങ്ങനെയുള്ള രീതിയിൽ, തെരഞ്ഞ 
ടുപ്പിൽ വെയിറ്റേജ്നൽകേണ്ടതാണ്. 


7. ഉത്തമവിശ്വാസത്തോടുകൂടിചെയ്ത നടപടിക്ക് സംരക്ഷണം. ഈ ആക്റ്റ് പ്രകാരം 
ഉത്തമ വിശ്വാസത്തോടുകൂടിചെയ്തതോവിട്ടുകളഞ്ഞതോ ചെയ്യാൻ ഉദ്ദേശിച്ചതോ വിട്ടു 
പോയതോആയഏതെങ്കിലും പ്രവർത്തിയെ സംബന്ധിച്ച് സർക്കാരിനോ അതിന്റെഏതെ 
ങ്കിലുംഉദ്യോഗസ്ഥനോജീവനക്കാരനോ എതിരായിയാതൊരു വ്യവഹാരമോ, ശിക്ഷാനടപ 
ടിയോ മറ്റ് നിയമ നടപടിയോ നിലനിൽക്കുന്നതല്ല. 


8. വൈഷമ്യങ്ങൾ നീക്കം ചെയ്യൽ. (1) ഈ ആക്റ്റിലെ വ്യവസ്ഥകൾക്ക് പ്രാബല്യം 
നൽകുന്നതിൽഎന്തെങ്കിലും വൈഷമ്യംഉണ്ടാകുന്നപക്ഷം, സർക്കാരിന്, വൈഷമ്യം നീക്കം 
ചെയ്യുന്നതിനായി ഈ ആക്ടിനോ അതിൻകീഴിലുണ്ടാക്കിയ ചട്ടങ്ങൾക്കോ വിരുദ്ധമല്ലാ 
ത്തതും ആവശ്യമെന്ന്അതിനു തോന്നുന്ന ഏത് നടപടിയും സന്ദർഭാനുസരണംഉത്തരവു 
മൂലം എടുക്കാവുന്നതാണ്. 


എന്നാൽ ഈ ആക്റ്റ് പ്രാബല്യത്തിൽ വന്ന്രണ്ടു വർഷം കഴിഞ്ഞതിനുശേഷം ഈ 
ഉപവകുപ്പ് പ്രകാരം യാതൊരു ഉത്തരവും പുറപ്പെടുവിക്കാൻ പാടുള്ളതല്ല. 


(2 ) ( 1) -ാം ഉപവകുപ്പുപ്രകാരം പുറപ്പെടുവിച്ച ഓരോ ഉത്തരവും നിയമസഭ 
മുമ്പാകെ വയ്ക്കേണ്ടതാണ്. 


9. ചട്ടങ്ങൾഉണ്ടാക്കുന്നതിനുള്ള അധികാരം: - (1) സർക്കാരിന്,ഔദ്യോഗിക ഗസറ്റ് 
വിജ്ഞാപനംമൂലം, ഇ ആക്ടിലെ എല്ലാമോഏതെങ്കിലുമോആവശ്യങ്ങൾ നടപ്പിലാക്കുന്ന 
തിനുവേണ്ടിചട്ടങ്ങൾഉണ്ടാക്കാവുന്നതാണ്. 

(2) ഈ ആക്ട് പ്രകാരംഉണ്ടാക്കുന്നഏതൊരു ചട്ടവും, അതുണ്ടാക്കിയതിനു 
ശേഷം, കഴിയുന്നത്രവേഗം, നിയമസഭ സമ്മേളനത്തിലായിരിക്കുമ്പോൾ സഭമുമ്പാകെ ഒരു 
സമ്മേളനത്തിലോ തുടർച്ചയായ രണ്ട്സമ്മേളനങ്ങളിലോ പെടാവുന്ന ആകെ പതിനാല് 
ദിവസക്കാലത്തേക്ക്വയ്ക്കേണ്ടതും, അത്അപ്രകാരം ഏത്സമ്മേളനത്തിൽ വയ്ക്കുന്നുവോ 
ആ സമ്മേളനമോ തൊട്ടടുത്തുവരുന്ന സമ്മേളനമോ അവസാനിക്കുന്നതിന്മുമ്പ്, നിയമസഭ, 
ചട്ടത്തിൽ ഏതെങ്കിലും രൂപപ്പെടുത്തലുകൾ വരുത്തുകയോഅല്ലെങ്കിൽ ആ ചട്ടം ഉണ്ടാ 
ക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയോ ചെയ്യുന്നപക്ഷം, ആ ചട്ടത്തിന് അതിനുശേഷം, 
അതത് സംഗതിപോലെ, അപ്രകാരം രൂപപ്പെടുത്തലുകൾ വരുത്തിയ രൂപത്തിൽ മാത്രം 
പ്രാബല്യംഉണ്ടായിരിക്കുകയോഅല്ലെങ്കിൽയാതൊരു പ്രാബല്യവും ഇല്ലാതിരിക്കുകയോ 
ചെയ്യുന്നതാകുന്നു ; എന്നിരുന്നാലും, അങ്ങനെയുള്ളഏതെങ്കിലും രൂപപ്പെടുത്തലോ 
റദ്ദാക്കലോ ആ ചട്ടപ്രകാരം മുമ്പ്ചെയ്ത ഏതെങ്കിലും കാര്യത്തിന്റെ സാധുതയ്ക്ക്ഭംഗം 
വരാത്ത വിധത്തിലായിരിക്കേണ്ടതാണ്. 


( ശരിത്തർജ്ജമ ) 


എസ്. കുമാരി സുധ, 
നിയമവകുപ്പ്അഡീഷണൽ സെക്രട്ടറി. 


